O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 28 


Tuesday , 28th December 2021 


1197 ധനു 13 


1943 പൌഷം 7 


13th Dhanu 1197 


7th Pousha 1943 


നമ്പർ 


51 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18552 


KERALA GAZETTE 


Part III 


Ernakulam District 


Paravoor Taluk 


NOTICE 


നമ്പർ : ബി3-10185 / 2021 


20-12-2021 


അനന്തരാവകാശ 


പറവൂർ താലൂക്കിൽ ആലങ്ങാട് വില്ലേജിൽ പാനായിക്കുളം കരയിൽ കുന്നത്ത്പറമ്പിൽ വീട്ടിൽ കെ എം സേവ്യർ ഭാര്യ അന് 
ന് എ പി എന്നവരുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിന് ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ ഭർത്താവ് കെ എം സേവ്യർ ബോധിപ്പിച്ച അപേക്ഷ ആലങ്ങാട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 01-09-2021 - ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


83 


കെ എം സേവ്യർ 
| രശ്മി സേവ്യർ 


2 


മകൾ 


46 


3 


രഞ്ജിത്ത് സേവ്യർ 


മകൻ 


45 


4 


രാജേഷ് സേവ്യർ 


മകൻ 


43 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18553 


Revenue Department 


28th December 2021 


Ernakulam District 


Paravoor Taluk 


NOTICE 


നമ്പർ : ബി3-9902 / 2021 


13-12-2021 


അ 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഐ.കമലാക്ഷൻ , ഇട്ടാച്ചി പണിക്കർ മകൻ , 
പളളത്ത് വീട് , പറയകാട് , പറവൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതന്റെ മകൻ നിനൽ കുമാർ.പി.കെ , പളളത്ത് വീട് , 
പറയകാട് , പറവൂർ , ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-10-1996 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . സരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസ 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പെൻസമ്മ.ടി.എസ് 


ഭാര്യ 


85 


2 


നിമ്മി 


മകൾ 


48 


3 


നിനൽ കുമാർ , പി.കെ 


മകൻ 


43 


നമ്പർ : ബി3-10009 / 2021 


13-12-2021 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണൻകുട്ടി.കെ.ബി , ബാലകൃഷ്ണപിളള 
മകൻ , വൃന്ദാവനം , പറവൂത്തറ , പറവൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ 

പറവൂർ വില്ലേജിൽ പരേതന്റെ മകൻ രഞ്ജിത്ത് തച്ചേത്ത് നാരായണൻകുട്ടി , 
വൃന്ദാവനം , പറവൂത്തറ , പറവൂർ , ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-10-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


68 


സരസ്വതി ടി എ 
രഞ്ജിത്ത് തച്ചേത്ത് നാരായണൻകുട്ടി 


2 


| മകൻ 


39 


3 


| ഉണ്ണികൃഷ്മൻ.ടി.എൻ 


മകൻ 


33 


നമ്പർ : ബി3-10177 / 2021 


14-12-2021 


പറവൂർ താലൂക്കിൽ 


ആലങ്ങാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജയശ്രീ , അബി . പി.എൻ ഭാര്യ , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18554 


KERALA GAZETTE 


Part III 


വളപ്പിനകത്ത് വീട് , കൊക്കോർപ്പിളളി , ആലങ്ങാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആലങ്ങാട് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് 
അബി.പി.എൻ , വളപ്പിനകത്ത് വീട് , കൊങ്ങോർപ്പിളളി , ആലങ്ങാട് , ബോധിപ്പിച്ച അപേക്ഷ ആലങ്ങാട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടി ജയശ്രീ 13-04-2018 
ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി . 

കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


61 


| അബി.പി.എൻ 
സഞ്ജയ്.വി.എ 


2 


മകൻ 


25 


നമ്പർ : ബി3-10180 / 2021 


14-12-2021 


പറവൂർ താലൂക്കിൽ ഏഴിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് മാർട്ടിൻ റിബെല്ലോ , കാറൽ 
റിബെല്ലോ മകൻ , തേരക്കപറമ്പിൽ വീട് , ചാത്തനാട് , ഏഴിക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏഴിക്കര വില്ലേജിൽ പരേതന്റെ ഭാര്യ ഷേർളി റിബെല്ലോ , 
തേരക്കപറമ്പിൽ വീട് , ചാത്തനാട് , ഏഴിക്കര , ബോധിപ്പിച്ച അപേക്ഷ ഏഴിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-08-2020 -ൽ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


68 


ഷേർളി റിബല്ലോ 
അയറിൻ റോഡ്രിക്സ് 


2 


മകൾ 


46 


3 


മകൻ 


44 


| കലിസ്റ്റസ് മാർക് റിബെല്ലോ 
ഡിയാഡ്രി നിഗ്ലി 


4 


മകൾ 


42 


നമ്പർ : ബി3-10010 / 2021 


14-12-2021 


അ 


പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് ഹെലൻ കൊറിയ , മാർട്ടിൻ 
കൊറയ മകൻ , മണപ്പുറത്ത് വീട് , എടമ്പാടം , വരാപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വരാപ്പുഴ വില്ലേജിൽ പരേതന്റെ ഭാര്യ ക്രിസ്റ്റീന കൊറിയ , 
മണപ്പുറത്ത് വീട് , എടമ്പാടം , വരാപ്പുഴ , ബോധിപ്പിച്ച അപേക്ഷ വരാപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-08-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18555 


Revenue Department 


28th December 201 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


60 


| ക്രിസ്റ്റീന കൊറയ 
മേരി ലിഡിയ കൊറയ 


2 


മകൾ 


34 


3 


ജോസഫ് നിക് സൺ കൊറയ 


മകൻ 


32 


നമ്പർ : ബി3-10778 / 2021 


16-12-2021 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മണി , കുമാരൻ മകൻ , കണ്ണൻപറമ്പിൽ 
വീട് , കൈതാരം , കോട്ടുവളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവള്ളി വില്ലേജിൽ പരേതന്റെ മകൻ അനുമോദ്.കെ.എം , കണ്ണൻപറമ്പിൽ വീട് , 
കൈതാരം , കോട്ടുവളളി , ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവള്ളി വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-10-1998 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മഞ്ജരി 


ഭാര്യ 


73 


2 


രശ് മി.കെ.എം 


| മകൾ 


50 


3 


മർഫി.കെ.എം 


മകൾ 


45 


4 


അനുമോദ്.കെ.എം 


| മകൻ 


42 


നമ്പർ : ബി3-3748 / 2021 


16-12-2021 


പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ച 

ിച്ചുപോയ ബാബു , ദിവാകരൻ മകൻ 
പുത്തൻപുരയ്ക്കൽ വീട് , വളളുവളളി , കോട്ടുവളളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടുവള്ളി വില്ലേജിൽ പരേതന്റെ സഹോദരി ഐഷ , 
പുത്തൻപുരയ്ക്കൽ വീട് , വളളുവളളി , കോട്ടുവളളി , ബോധിപ്പിച്ച അപേക്ഷ കോട്ടുവള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-06-2000 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 
സഹോദരി 


1 


ഐഷ് 


50 


2 


സജിത 


സഹോദരി . 


48 


നമ്പർ : ബി3-10496-2021 


16-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18556 


KERALA GAZETTE 


Part III 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബീരാൻ മമ്മു , മമ്മു മകൻ , മുബാറക് 
മൻസിലിൽ , പറവൂത്തറ , പറവൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പറവൂർ വില്ലേജിൽ പരേതന്റെ മകൻ നൗഷാദ് . എം.ബി , മുബാറക് മൻസിലിൽ , 
പറവൂത്തറ , പറവൂർ , ബോധിപ്പിച്ച അപേക്ഷ പറവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-10-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


എം.ബി.നാസ്സർ 


മകൻ 


52 


2 


| നൗഷാദ് . എം.ബി 


മകൻ 


45 


3 


| ഷെരീഫ് . എം.ബി 


| മകൻ 


40 


നമ്പർ : ബി3-5451 / 2021 


17-12-2021 


പറവൂർ താലൂക്കിൽ ചേന്ദമംഗലം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം.എം.വിജയാനന്ദൻ , മാധവ പ്രഭു , 
മാളിയം വീട് , കിഴക്കുംപുറം , ചേന്ദമംഗലം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേന്ദമംഗലം വില്ലേജിൽ പരേതന്റെ ഭാര്യ സുശീല , മാളിയം വീട് , 
കിഴക്കുംപുറം , ചേന്ദമംഗലം , ബോധിപ്പിച്ച അപേക്ഷ ചേന്ദമംഗലം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-09-2019 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുശീല 


ഭാര്യ 


58 


2 


വിനോജ് 


| മകൻ 


24 


3 


വിനിത 


മകൾ 


32 


നമ്പർ : ബി3-8559 / 2021 


17-12-2021 


; 


പറവൂർ താലൂക്കിൽ പുത്തൻവേലിക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്തോണി.സി.ഡി , ദേവസ്സി മകൻ 
ചാമക്കാട്ട് വാഴപ്പിളളി വീട് , പുത്തൻവേലിക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുത്തൻവേലിക്കര വില്ലേജിൽ പരേതന്റെ ഭാര്യ റോസി , ചാമക്കാട്ട് വാഴപ്പിളളി വീട് , 
പുത്തൻവേലിക്കര , ബോധിപ്പിച്ച അപേക്ഷ പുത്തൻവേലിക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-04-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18557 


Revenue Department 


28th December 201 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റോസി 


ഭാര്യ 


61 


2 


സിനി 


മകൾ 


44 


3 


| ഡേവിസ് 


മകൻ 


43 


4 


സിനോജ് 


മകൻ 


41 


നമ്പർ : ബി3-9945 / 2021 


17-12-2021 


അനന്തരാവകാശ 


അപേക്ഷ 


പറവൂർ താലൂക്കിൽ മൂത്തകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കപ്പൻ.ഒ.ഇ , ഓടമ്പിളളിപറമ്പിൽ വീട് , 
ചേരാനല്ലൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മൂത്തകുന്നം വില്ലേജിൽ പരേതന്റെ മകൻ ദിനേഷ്.ഒ.ടി , ഓടമ്പിളളിപറമ്പിൽ വീട് , മൂത്തകുന്നം ബോധിപ്പിച്ച 

മൂത്തകുന്നം , ചേരാനല്ലൂർ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മ 
രണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-04-1992 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


62 


ഉഷ.ടി.എൻ 
ദിനേഷ്.ഒ.ടി 


2 


മകൻ 


40 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.28 03:58:07 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


